Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


GOVERNMENT 


സ് o 


OF KERALA 


കേരള ഗസററ് 

KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


2021 ആഗസ്റ്റ് 17 
17th August 2021 

1197 ചിങ്ങം 1 
1st Chingam 1197 
1943 ശ്രാവണം 26 
26th Sravana 1943 


33 


Vol . X 


No. 


Thiruvananthapuram , 

Tuesday 


PART I 


Notifications and Orders issued by the Government 


General Administration Department 
General Administration ( Strictly Confidential ) 


നിയമ വകുപ്പ് 
നിയമ ( എച്ച് ) 


വിജ്ഞാപനം 


NOTIFICATION 


( 1 ) 


No. 324 / SC22021 / GA ( SC ) . 


Thiruvananthapuram , 2nd August 2021 . 


നമ്പർ 257 എച്ച് 3 2021 നിയമം . 

തിരുവനന്തപുരം , 2021 ജൂലൈ 30 . 


Shri Abdul Rahim Musaliar Badharudeen , who was 
appointed as Additional Judge of the High Court of 
Kerala as per Government of India Notification 
No. K. 13024 / 03 / 2019 - US.I dated 23-6-2021 , has duly sworn 
in and assumed charge as such in the forenoon of 
25th June , 2021 . 


നൽ ക പ്പെട്ട 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്റ്റിന്റെ 
( 1952 - ലെ 53 -ാം കേന്ദ് ആക്റ്റ് 3- 5 -ം വകുപ്പുകളും 
1956 - ലെ നോട്ടീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും 
കൂട്ടി വാ യിച്ച പ് കാരം 

അധികാ ര ങ്ങൾ 
വിനിയോഗിച്ച് , ശ്രീ . എ . ജെ . ഡൊമിനിക് , അഡ്വക്കേറ്റ് , 
S / o ശ്രീ . ജോൺ , VI 1406 , കാട്ടൂർ , ആഞ്ഞിലിത്തോപ്പിൽ , 
കോട്ടയം -686 002 എന്നയാളെ കോട്ടയം റവന്യൂ ജില്ല ഉൾപ്പെടുന്ന 
പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 2021 ആഗസ്റ്റ് മാസം 
9 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചുവർഷ കാലയളവിലേക്ക് 
നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 20 | 1997 { KTM ) ഇതിനാൽ 
പുനർനിയമിക്കുന്നു . 


By order of the Governor , 


DR . V. P. JOY , 


Chief Secretary . 


Gaz , No. 33 / 2021 / DTP ( Part I ) . 


9 


17th AUG . 2021 ) 


KERALA GAZETTE 


184 


( 2 ) 


( 5 ) 


നമ്പർ 402 } എച്ച് 3 2021 നിയമം . 

തിരുവനന്തപുരം , 2021 ജൂലൈ 30 . 


നമ്പർ 1155 എച്ച് 3 2021 / നിയമം , 

തിരുവനന്തപുരം , 2021 ജൂലൈ 30 . 


1956 - ല 


നൽ ക പ്പെട്ട 


നൽ ക പ്പെട്ട 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ 
( 1952 - ലെ 53 -ാം കേന്ദ് ആക്റ്റ് ) 3-0 5-0 വകുപ്പുകളും 
1956 - ലെ നോട്ടീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും 
കൂട്ടി വാ യിച്ച് പകാ രം 

അധി കാ ര ങ്ങൾ 
വിനിയോഗിച്ച് , ശ്രീ . ജെ . മോഹനൻ നായർ , അഡ്വക്കേറ്റ് , 
S / o . ശീ . ജനാർദ്ദ നൻ പിള്ള , ശിവ കൃഷ് ണ നിവാസ് , 
മുറിഞ്ഞപാലം , ജി . ജെ . പി . ടവർ , മെഡിക്കൽ കോളേജ് പി . ഒ . , 
തിരുവനന്തപുരം -695 011 എന്നയാളെ തിരുവനന്തപുരം റവന്യൂ 
ജില്ലയിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏരിയ ഉൾപ്പെടുന്ന 
പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 2021 ആഗസ്റ്റ് മാസം 
3 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചുവർഷ കാലയളവിലേക്ക് 
നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 10 | 1998 { TVPM ) ഇതിനാൽ 
പുനർനിയമിക്കുന്നു . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്റ്റിന്റെ 
( 1952 - ലെ 53 -ാം കേന്ദ് ആക്റ്റ് ) 3-0 5 - ൽ വകുപ്പുകളും 
നോട്ടീസ് ചട്ടങ്ങളിലെ , ചട്ടം 

8 ബി - യും 
കൂട്ടി വാ യിച്ച പ് കാ രം 

അധികാ ര ങ്ങ ൾ 
വിനിയോഗിച്ച് , ശ്രീ . കെ . കെ . ബാലകൃഷ്ണൻ , അഡ്വക്കേറ്റ് , 
S / o ശ്രീ . കെ . കെ . കുമാരൻ , ഹൌസ് നമ്പർ 43 { 1864 , 
മനീഷ , പി . ആർ . എ . - 29 , പാലാരിവട്ടം പി . ഒ . , കൊച്ചി -682 025 
എന്ന യാളെ എറണാ കുളം റവന്യൂ ജില്ല യിലെ കൊച്ചി 
കോർപ്പറേഷൻ ഉൾപ്പെടുന്ന പ്രദേശം അധികാരപരിധിയായി 
നിശ്ചയിച്ച് 2021 ആഗസ്റ്റ് മാസം 14 -ാം തീയതി മുതൽ വീണ്ടും 
അഞ്ചുവർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 
15/1998 EKM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


( 6 ) 


( 3 ) 


നമ്പർ 460 എച്ച് 3 2021 നിയമം . 

തിരുവനന്തപുരം , 2021 ജൂലൈ 30 . 


നമ്പർ 13821 എച്ച് 3 2021 നിയമം . 

തിരുവനന്തപുരം , 2021 ജൂലൈ 30 . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ 
( 1952 - ലെ 53 -ാം കേന്ദ് ആക്റ്റ് ) 3-0 5-0 വകുപ്പുകളും 
1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടിവായിച്ച 
പകാരം നൽ ക പ്പെട്ട അധികാ ര ങ്ങൾ വിനി യോ ഗിച്ച് , 
ശ്രീമതി ഷീലകു മാ രി , സി . എൽ . , അഡ്വക്കേറ്റ് , D / o 
ശ്രീ . എൻ . ചെല്ലപ്പൻ പിള്ള , " ഇന്ദു ' , ടി . സി 6 357 , 
വട്ടിയൂർക്കാവ് പി . ഒ . , തിരുവനന്തപുരം -695 013 എന്നവരെ 
തിരുവനന്തപുരം റവന്യൂ ജില്ലയിലെ തിരുവനന്തപുരം താലൂക്ക് 
ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 
2 021 ജൂല് മാസം 

തീയതി മുതൽ വീണ്ടും 
അഞ്ചുവർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 
09/1998 TVPM ) ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്റ്റിന്റെ 
( 1952 - ലെ 53 -ാം കേന്ദ് ആക്റ്റ് 3-0 5 - വകുപ്പുകളും 
1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടിവായിച്ച 
പ് കാ രം നൽ ക പ്പെട്ട അധി കാ ര ങ്ങൾ വിനി യോ ഗിച്ച് , 
ശീ . ഡി . രാധാ കൃ ഷ്ണൻ നായർ , അഡ്വ ക്കേ റ്റ് , S / o 
ശ്രീ . ദാമോദരൻ നമ്പ്യാതിരി , ഗീതാ ഭവനം , പാറക്കര പി . ഒ . , 
തട്ടയിൽ , പത്തനംതിട്ട -691 525 എന്നയാളെ പത്തനംതിട്ട റവന്യൂ 
ജില്ല ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 
ജൂ ല് മാസം 

തീയതി മുതൽ വീണ്ടും 
അഞ്ചുവർഷ കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 
02 / 1998 / PTA ) ഇതിനാൽ പുനർനിയമിക്കുന്നു . 


2021 


14-00 


28-00 


( 7 ) 


( 4 ) 


നമ്പർ 524 എച്ച് 3 2021 / നിയമം . 

തിരുവനന്തപുരം , 2021 ജൂലൈ 30 . 


നമ്പർ 2819 എച്ച് 3 2021 നിയമം , 

തിരുവനന്തപുരം , 2021 ജൂലൈ 30 . 


ക . 


ക . 


ഒ . , 


കേരള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്ടിന്റെ 
( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്റ്റ് ) 3-0 5 -ം വകുപ്പുകളും 
1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടിവായിച്ച 
പകാരം നൽ ക പ്പെട്ട അധികാ ര ങ്ങൾ വിനിയോഗിച്ച് , 
ശ്രീ . ഉമ്മൻ തോമസ് , അഡ്വക്കേറ്റ് , S / o ശ്രീ . കെ . തോമസ് , 
കൊച്ച മ്പ ല ത്തിൽ , പരി ങ്ങ ല പി . 

കായം കൂ ളം , 
ആലപ്പുഴ -690 559 എന്നയാളെ ആലപ്പുഴ റവന്യൂ ജില്ലയിലെ 
കാർത്തികപ്പള്ളി , മാവേലിക്കര എന്നീ താലൂക്കുകൾ ഉൾപ്പെടുന്ന 
പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 2021 ജൂലൈ മാസം 
12 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചുവർഷ കാലയളവിലേക്ക് 
നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 21 , 1997 } ALPA ) ഇതിനാൽ പുനർ 
നിയമിക്കുന്നു . 


കേ രള സർക്കാർ , 1952 - ലെ നോട്ടറീസ് ആക്റ്റിന്റെ 
( 1952 - ലെ 53 -ാം കേന്ദ് ആക്റ്റ് 3-0 5 -ം വകുപ്പുകളും 
1956 - ലെ നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടിവായിച്ച 
പ് കാരം നൽ ക പ്പെട്ട അധി കാ ര ങ്ങൾ വിനി യോ ഗിച്ച് , 
ശീ , പി . ഗംഗാ ധ രൻ 

നായർ , 

അഡ്വ ക്കേ റ്റ് , 
S / o ശ്രീ . പി . പര മേ ശ്വരൻ നായർ , മണി ദീപം , 
ജില്ലാ കോടതി വാർഡ് , തത്തംപള്ളി പി . ഒ . , ആലപ്പുഴ -688 013 
എന്നയാളെ ആലപ്പുഴ റവന്യൂ ജില്ലയിലെ അമ്പലപ്പുഴ താലൂക്ക് 
ഉൾപ്പെടുന്ന പ്രദേശം അധികാര പരിധിയായി നിശ്ചയിച്ച് 2021 
ആഗസ്റ്റ് മാസം 8 -ാം തീയതി മുതൽ വീണ്ടും അഞ്ചുവർഷ 
കാലയളവിലേക്ക് നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 07/1997 ALPA ) 
ഇതിനാൽ പുനർ നിയമിക്കുന്നു . 


10 


17th AUG . 2021 ) 


KERALA GAZETTE 


185 


( 8 ) 


നമ്പർ 3900 എച്ച് 312021 / നിയമം . 

തിരുവനന്തപുരം , 2021 ജൂലൈ 30 . 


കേരള സർക്കാർ , 19 52 - ലെ നോട്ടറീസ് ആക്റ്റിന്റെ 
( 1952 - ലെ 53 -ാം കേന്ദ്ര ആക്ട് ) 3-0 5 -ാം വകുപ്പുകളും 1956 - ലെ 
നോട്ടറീസ് ചട്ടങ്ങളിലെ , ചട്ടം 8 ബി - യും കൂട്ടി വായിച്ച 
പകാരം നൽ ക പ്പെട്ട അധികാ ര ങ്ങ ൾ വിനിയോഗിച്ച് 
ശ്രീ . ബാഹുലേയൻ , പി . എ . , അഡ്വക്കേറ്റ് , S / o ശ്രീ . പി . പി . അച്യുതൻ , 
ലളിത ഭവൻ , എളമക്കര പി . ഒ . , എടപ്പള്ളി ( വഴി ) , കൊച്ചി , 
എറണാ കു ളം - 682 026 എന്നയാളെ എറണാകുളം റവന്യൂ 
ജില്ലയിലെ കൊച്ചി കോർപ്പറേഷൻ ഉൾപ്പെടുന്ന പ്രദേശം 
അധികാര പരിധിയായി നിശ്ചയിച്ച് 2021 ആഗസ്റ്റ് മാസം 14 -ാം 
തീയതി മുതൽ വീണ്ടും അഞ്ചു വർഷ കാലയളവിലേക്ക് 
നോട്ടറിയായി ( രജിസ്റ്റർ നമ്പർ 16 | 1998 EKM ) ഇതിനാൽ 
പുനർനിയമിക്കുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം , 


വി , ഹരിനായർ , 
നിയമ സെക്രട്ടറി . 


11 


Salim A 


Digitally signed by Salim A 
Date : 2021.09.25 13:41:19 
+ 05'30 ' 


